കേരള സർക്കാർ 
Government of Kerala 

2014 


Regn . No . KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 
- Reg. No. KL / TV ( N )/ 634/2012-14 


കേGOVERNS 


ള സർക് 
LTE VMENT OF 


: 


ാർ 
KERALA 


കേരള ഗസററ് 

KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2014 ഡിസംബർ 30 
30th December 2014 

1190 ധനു 15 
| 15th Dhanu 1190 


നമ്പർ 


Vol . III 


No. 


Thiruvananthapuram , 

Tuesday 


1936 പൌഷം 9 
9th Pousha 1936 


PART III 


Stores Purchase 


Agriculture Department 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി. എസ് റ്റി.എൽ./ ഐ . ഡി. കെ ./ 170 / 2014. 2014 ഡിസംബർ 8. 

ഇടുക്കി ഡിസ്ട്രിക്റ്റ് സോയിൽ ടെസ്റ്റിംഗ്ലബോറട്ടറി 
യിലെ ഉപയോഗത്തിലേക്കായി ഉപകരണങ്ങൾ നൽകാൻ 
സന്നദ്ധ തയും യോഗ്യതയുമുള്ള സ്ഥാപനങ്ങളിൽ നിന്നും 
മുദ്രവച്ച് ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ്നമ്പർ ഡി.എസ്. റ്റി .എൽ./ ഐ . ഡി. കെ ./ 170 / 2014. 
അടങ്കൽ തുക - 4, 88, 000. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ - 1,000 + 5 % വാറ്റ്+2.5 % സെസ്സ്. 

ഡ്യൂപ്ലിക്കേറ്റ് - 500 + 5 % വാറ്റ്+ 2.5 % സെസ്സ്. 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 16 -1- 2015 പകൽ 2 മണി. 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 17 - 1- 2015 പകൽ 2 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 17 - 1- 2015 
പകൽ 3 മണി. 

- നിരക്കുകൾ സ്ഥിരമായി നില നിൽക്കു ന്ന തീയതി 
31 - 3 - 2015 . 


- നിരതദ്രവ്യം - പി . എ . സി .യുടെ 1 % (1,500 രൂപയിൽ 
കുറയാതെ) (താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ പേരിൽ 
എടു ത്ത സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ തൊടുപുഴ 
ബാഞ്ചിൽ മാറാ വു ന്ന ഡിമാന്റ് ഡാഫ്റ്റായി വേണം 
നിരതദ്രവ്യം സമർപ്പിക്കാൻ). 
- സുരക്ഷാനിക്ഷേപം- പി. എ . സി . 

യുടെ5 % ( നിരതദ്രവ്യമായി 
സമർപ്പിച്ച തുക കൂടി ഉൾപ്പെടെ). 

സാ ധ ന ങ്ങ ൾ സപ്ലെചെയ്യേണ്ട സമയം -സപ്ല 
ഓർഡർ ലഭിച്ച് 15 ദിവസത്തിനകം. 

- ദർഘാസ് ഫോറങ്ങൾ വിൽക്കുകയും അവ തിരികെ 
സ്വീക രി ക്കു കയും ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ പേരും 
മേൽവിലാസവും-- അസിസ്റ്റന്റ് സോയിൽ കെമിസ്റ്റ്, ഡിസ്ട്രിക്റ്റ് 
സോയിൽ ടെസ്റ്റിംഗ് ലബോറട്ടറി, ഇടുക്കി, അരിക്കുഴ പി . ഒ . 
തൊടുപുഴ- 685 608. 


ദർഘാ സു കൾ അടക്കം ചെയ്ത് മുദ്രവച്ച കവറിനു 
പുറത്ത് “ലബോറട്ടറി ഉപ ക ര ണ ങ്ങൾ നൽകു വാ നുള്ള 
ദർഘാസ്” എന്ന് രേഖപ്പെടുത്തിയിരിക്കണം. നിശ്ചിതസമയം 
കഴിഞ്ഞു ലഭിക്കുന്ന ദർഘാ സു കൾ സ്വീകരിക്കു ന്ന ത ല്ല . 
നിശ്ചയിക്കപ്പെട്ട സമയത്ത് ഹാജരുള്ള ദർഘാസുകാരുടെയോ 
അവരുടെ അംഗീകൃത പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തി 
ലായിരിക്കും ദർഘാസുകൾ തുറക്കുന്നത്. 


ദർഘാസ് ഫോറത്തിന്റെ വില പണ മാ യോ ഡിമാന്റ് 
ഡാറ്റായോ മണി ഓർഡർ ആയോ മാത്രമേ സ്വീകരിക്കുകയുള്ളു. 
(ദർഘാസ് ഫോറം തപാലിൽ ആവ ശ്യമുള്ളവർ തപാൽ 
obvx 100 (2GOJDO GOSÓ GOOM3 oom ). muolo 
8o00oOolod To20 losum số 10T02608609600 lo 100-68 
കേരള മുദ്രപ്പത്രത്തിൽ തയ്യാറാക്കിയ നിശ്ചിത ഫോറത്തിലുള്ള 
കരാർ കൂടി സമർപ്പിക്കണം. 

ദർഘാസിനെയോസപ്ലെചെയ്യേണ്ട സാധനങ്ങളെയോ 
സംബന്ധിച്ച വിശദ വിവരങ്ങൾ പ്രവൃത്തിസമയത്ത് ഈ 
ആഫീസിൽ നേരിൽ അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. 
കേരള സർക്കാരിന്റെ ദർഘാസുകളെ സംബന്ധിച്ച എല്ലാ 
നിയമങ്ങളും ചട്ടങ്ങളും ഈ ദർഘാസിനും ബാധകമായിരിക്കു 
mom 


The price of tender form will be received only by cash 
remittance , Demand Drafts or Money Orders. Cheques and 
Postage Stamps etc . will not be accepted . Those who want 
tender form in post can be received by paying " 100 as 
postal charges separately. 

The submission of tender should be strictly in 
accordance with special condition and as per rules and 
regulations prescribed by the Government. 

It is also informed by the undersigned that in case a 
firm desires to submit tender for any one item only, the 
firm can quote the same. 

In case the proposed date of opening of the tender 
is a Government declared holiday , the opening of the 
tender will be postponed to the next working day at the 
proposed time. 


ദർഘാസ് തുറക്കുന്ന ദിവസം ഏതെങ്കിലും കാരണവശാൽ 
സർക്കാർ അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത 
പ്രവൃത്തിദിവസം അതേ സമയത്ത്ദർഘാസ് തുറക്കുന്നതായിരിക്കും. 


ANNEXURE 1 


No. DSTL /IDK / 170 / 14 . 

8th December 2014 . 
Sealed superscribed tenders are invited for the 
" Supply of Equipments" for the use of District Soil 
Testing Laboratory, Idukki, Arikuzha P . O . under the 
Scheme on National Project on Management of Soil 
Health and Fertility 2009 - 10 . 

Tender No. — DSTL /IDK / 170 / 14 . 
Estimated Cost — ` 4 ,88 , 000 . 
Cost of tender form : 

Original — 1,000 + 5 % VAT + 2.5 % Cess. 

Duplicate — ` 500 + 5 % VAT + 2 .5 % Cess. 
Date and time upto which tender forms are sold 
16 - 1- 2015 , 2 p.m . 

Last date and time of receipt of tender — 17 - 1 -2015 , 
2 p .m . 

Date and time of opening of tender - 17 - 1 - 2015 , 
3 p .m . 

E . M . D . — 1 % of the total cost or minimum amount of 
1 ,500 whichever is higher in the form of Demand Draft 
drawn in favour of the under signed payable at SBT , 
Thodupuzha Branch . 

Amount of Security — 5 % of the total value of the 
contract rounded to nearest Rupee . 

Time and place of supply — Within 15 days of receipt 
of supply order at DSTL , Idukki, Arikuzha P . O ., 
Thodupuzha . 

Date upto which the rates are to remain same for 
acceptance — 31 - 3 - 2015 . 

Address to which tender to be submitted — Assistant 
Soil Chemist , District Soil Testing Laboratory , Idukki, 
Arikuzha P. O ., Thodupuzha -685 608 . 


Schedules of Materials 
1. Visible Spectrophotometer- 1 No . — Double beam 

scanning. Wave length 340 - 999 nm , band width -5nm , 

Accuracy 2nm , power 230V, 50Hz . 
2. Flame Photometer - 1 No. — Digital : Sensitivity Sodium 

2ppm , Potassium 1ppm , Accuracy : + 2 % of FSD , 
Sample volume- 3 .5mlminimum , Aspiration time: 30 
seconds, Air supply pressure : 0 . 3 to 0 . 6kg/ cm², 
Power : 230V , 50Hz, Standard accessories : Na and K 

Filters, Gas and Air tube , Instruction manual . 
3. Shaking Apparatus - 2 Nos. — Reciprocating with speed 

control and timer , power 230V (holding minimum 36 

Nos . of conical flask ). 
4 . Electronic Balance - 1 No . — Microprocessor based , 

Back lit Digital display , accuracy 1mg, Maximum 
capacity 220g, Functions - self- diagnosis, auto 
calibration , full taring and parts counting , Power 

supply 220V . 
5. Drying oven - 1 No . — Lab Model Stainless steel, 

Thermostat, Max temp 180c (min . cap . 100L ) . 
6 . Table Top Centrifuge - 1 No. — Clinical type with head 

to take 24 tubes of 15ml cap , complete with metal 
shields rubber cushions and 15ml centrifuge 

Polyethylene tubes, 220 V, 50Hz. 
7. pH Meter -Digital Bench Type - 1No. - pH Range 

0 to 14 . Resolution 0.01 pH Repeatability + 0.01pH + 
1 digit Mv: Range 0 to + 1999mv, Resolution 1 mv, 
Repeatability + 1 mv = 1digit, Power 230v , 50Hz , 
Standard accessories electrode, spare eletrode , clamp, 

stand and Temperature probe , Instruction manual 
8 . Hot Plate 2KW ( 30X45 cm )- 1 No. 
9 . Automatic Bottle Top Dispenser. - 1 No. — 2 .5 - 25ml 

Vol range , Piston - Direct Displacing, Cylinder 

Borosilicate Glass . 
10 . Pressure Vacuum Pump - 1 No. — Oil sealed , air cooled , 

mounted on a base plate with belt guard etc . Single / 
double stage, power 230V, 50Hz . 


Tender form , special condition and further details if 
any required can be had from the office of the 
undersigned during office hours on all working days . 


11. Double Distillation Unit- 1 No. — All Glass Double 

Distillation Unit , with Borosilicate Boiler, Borosilicate 
condenser & Quarts Heater, Horizontal Type , Min Cap 
4.0 lit/ hr, 230V 50Hz, with DAPS. 


14 . Brass Sieve (0 .5 mm ) — 2 Nos. 
- 15. Brass Sieve ( 2 mm) - 1 No. 


12. Servo Controlled Voltage Stabiliser 2 KVA - 1 No . 

With 3 nos. of 3 pin sockets , switches , LED indicators. 


Office of the Assistant Soil Chemist, 
District Soil Testing Laboratory , 

(Sd .) 
Idukki. 

Assistant Soil Chemist. 


13. Balanced Cell Colorimeter- Digital 


ക്വട്ടേഷൻ പരസ്യം 


നമ്പർ ബി . 288 / 14. 


2014 ഡിസംബർ 1. 


നെല്ലിയാമ്പതി ഗവൺമെന്റ് ഓറഞ്ച് & വെജിറ്റബിൾ ഫാമിലെ ആവശ്യത്തിലേക്കായി താഴെ പറയുന്ന ഉൽപ്പാദന 
ഉപാധികൾ/ഉപകരണങ്ങൾസപ്ലെ ചെയ്യുന്നതിന് മുദ്രവെച്ച ക്വട്ടേഷനുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ഓരോ സാധനങ്ങൾക്കും വെവ്വേറെ 
ക്വട്ടേഷനുകളാണ് നൽകേണ്ടത്. ഓരോ ക്വട്ടേഷന്റെ കവറിനു പുറത്തും എന്തു സാധനം സപ്ലെ ചെയ്യുന്നതിനുള്ളതാണെന്നും 
വ്യക്തമായി കാണിച്ചിരിക്കണം. 

ക്വട്ടേഷനുകൾ 20 - 1 - 2015 - ന് ഉച്ചയ്ക്ക് 1 മണിക്ക് മുൻപായി ഈ ആഫീസിൽ ലഭിച്ചിരിക്കണം. താമസിച്ചു കിട്ടുന്ന 
ക്വട്ടേഷനുകൾ പരിഗണിക്കുന്നതല്ല . അന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ആഫീസിൽ സന്നിഹിതരായിട്ടുള്ളവരുടെ സാന്നിദ്ധ്യത്തിൽ ക്വട്ടേഷൻ 
തുറക്കുന്നതും മേലാധികാരികളുടെ അംഗീകാരത്തിനു വിധേയമായി ക്വട്ടേഷൻ സ്ഥിരപ്പെടുത്തുന്നതുമാണ്. അന്നേദിവസം 
അവധിയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ആയിരിക്കണം ക്വട്ടേഷൻ സ്വീകരിക്കുന്നതും തുറക്കുന്നതും. ക്വാട്ട് ചെയ്യുന്ന 
നിരക്ക് 2015 മാർച്ച് 31 വരെ ബാധകമായിരിക്കും. ക്വട്ടേഷൻ സ്ഥിരപ്പെടുത്തുന്നതായി അറിയിപ്പ് ലഭിച്ച് 15 ദിവസത്തിനകം 
സാധനങ്ങൾ നെല്ലിയാമ്പതി ഫാമിൽ കരാറുകാരന്റെ സ്വന്തം ചെലവിൽ എത്തിച്ചുതരേണ്ടതാണ്. സർക്കാരിന്റെ എല്ലാ ലേല 
ക്വട്ടേഷൻ വ്യവസ്ഥകളും ഇതിനും ബാധകമായിരിക്കും. വിശദ വിവരങ്ങൾക്ക് ഫാം ആഫീസുമായി ബന്ധപ്പെടുക . ക്വട്ടേഷ 
നോടൊപ്പം സപ്ലെ ചെയ്യാനുദ്ദേശിക്കുന്ന സാധ ന ങ്ങ ളുടെ 500 ഗ്രാം സാമ്പിൾ കൂടി സമർപ്പിക്കേ ണ്ടതും ഉൽപ്പന്നങ്ങൾ 
സപ്ലെ ചെയ്യുന്ന അവസരത്തിൽ അതേ ഗുണമേന്മ കാത്തുസൂക്ഷിക്കേണ്ടതുമാണ്. 


സാധനങ്ങളുടെ വിശദ വിവരങ്ങൾ 


അളവ് 


പെസിഫിക്കേഷൻ 


കമ സപ്ലെചെയ്യേണ്ട ഉൽപാദന 
നമ്പർ ഉപാധികൾ ഉപകരണങ്ങൾ 


അനുവദിച്ചിട്ടുള്ള 

തുക ( ) 


നിരക്ക് രേഖ 
പ്പെടുത്തുന്ന രീതി 


75, 000 


വേപ്പിൻ പിണ്ണാക്ക് 
കയർ ചിപ്സ് 


3 മെട്രിക് ടൺ 
5 മെട്രിക് ടൺ 


കിലോഗ്രാമിന് 
കിലോഗ്രാമിന് 


25, 000 


1 ഗ്രേഡ് 
ജലാംശം 15 % - ൽ 
താഴെ യു ള്ളതും 
തുണ്ടു തുണ്ടായി 
മുറിച്ചതും 
1 ഗ്രേഡ് 
280 ഡി / 24 പ്ലേ 
മെഷ്സെസ് 
150 മില്ലി മീറ്റർ 
സ്ക്വ യർ 


എല്ലുപൊടി 
ടല്ലീസ് നെറ്റ് 


3 മെട്രിക് ടൺ 75,000 
4000 സ്ക്വ യർ മീറ്റർ 90,000 


കിലോഗ്രാമിന് 
ചതുരശ്ര മീറ്റർ 


30,000 


കിലോഗ്രാമിന് 


30,000 


കുഴികളുടെഎണ്ണം 


ഒരെണ്ണത്തിന് 


42 


പോളിഹൗസിലെ കൃഷിക്ക് 50 കിലോഗ്രാം 
ആവശ്യമായ സപ്പോർട്ടിംഗ് വയർ 
ട്രീ സീസിലിംഗ് ട്രേ ( 42 ) 

1000 
കാവിറ്റി ( പ്ലാസ്റ്റിക്) 
ട്രീ സീസിലിംഗ് ട്രേ ( 98 ) 
കാവിറ്റി (പ്ലാസ്റ്റിക്) 
കയർ പിത്ത് 


3000 


50 ,000 


ഒരെണ്ണത്തിന് 


50,000 


ക്യുബിക് മീറ്ററിന് 


കുഴികളുടെ എണ്ണം 
98 
നാരുകൾ 
പൂർണ്ണമായും 
ഇല്ലാത്തതും 
ആർദ്രത 150 % - ൽ 
താഴെയുള്ളതുമായ 
ഫ്രഷ് കയർ പിത്ത് 


ഡോളമൈറ്റ് 


5 മെട്രിക് ടൺ 


50,000 


കിലോഗ്രാമിന് 


ഗവൺമെന്റ് ഓറഞ്ച് & വെജിറ്റബിൾ ഫാം, 
നെല്ലിയാമ്പതി. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


ടെണ്ടർ നോട്ടീസ് 


ദർഘാസിനേയോ സപ്ലെചെയ്യേണ്ട സാധനങ്ങളേയോ 
സംബ ന്ധിച്ച വിശദ വിവ ര ങ്ങൾ പ്രവൃ ത്തി സ മ യത്ത് ഈ 
ഓഫീസിൽ നേരിൽ അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. കേരള 
സർക്കാരിന്റെ ദർഘാസുകളെ സംബന്ധിച്ച എല്ലാ നിയമങ്ങളും 
ചട്ടങ്ങളും ഈ ദർഘാസിനും ബാധകമായിരിക്കുന്നതാണ്. 


No. STW- 74/14 -15 . 


| 5th December 2014. 


നമ്പർ എസ്. ടി. ഡബ്ല . 74/ 2014 - 15. 2014 ഡിസംബർ 5. 

മാ ന ന്ത വാടി മൊബൈൽ സോയിൽ ടെസ്റ്റിംഗ് 
ലബോറട്ടറിയിലെ ഉപയോഗത്തിലേക്കായി താഴെ പറയുന്ന 
ലാബ് ഉപകരണങ്ങൾ നൽകാൻ സന്നദ്ധതയും യോഗ്യതയും 
ഉള്ള അംഗീകൃത സ്ഥാപ ന ങ്ങ ളിൽ നിന്നും മുദ്രവച്ച് 
ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ - എസ്. ടി . ഡബ്ല . 74 / 2014- 15. 
അടങ്കൽ തുക - 4,70,000. 
നിരതദ്രവ്യം - - പി . എ . സി.യുടെ 1 % (1,500 രൂപയിൽ കുറയാതെ ) 

(താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ പേരിൽ 
എടുത്ത , സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 
മാ ന ന്ത വാടി ശാഖ യിൽ മാറാ വുന്ന ഡിമാന്റ് 
ഡ്രാഫ്റ്റായി വേണം നിരതദ്രവ്യം സമർപ്പിക്കാൻ). 


Sealed superscribed tenders are invited for the 
“ Supply of Lab Equipments” for the use in Mobile Soil 
Testing Laboratory, Mananthavady, Wayanad under the 
scheme on National Project on Management of Soil 
Health and Fertility 2009 - 10 . 

- Estimated Cost - 4,70,000 (Rupees Four Lakhs and 
seventy thousand only) (Specification attached ). 

E . M .D — 1 % of the total cost or minimum ` 1,500 
whichever is higher in the form of Demand Draft drawn in 
favour of the undersigned payable at SBI, Mananthavady, 
Wayanad . 

Amount of Security — 5 % of the total value of the 
contract rounded to the nearest rupee . 


സുരക്ഷാനിക്ഷേപം - പി. എ . സി. 

യുടെ 5 % ( നിരതദ്രവ്യമായി 
സമർപ്പിച്ച തുക കൂടി ഉൾപ്പെടെ). 
ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ - 1,000 + 5 % വാറ്റ്. 

ഡ്യൂപ്ലിക്കേറ്റ് - 500 + 5 % വാറ്റ്. 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 6- 1- 2015, 3 മണി വരെ. 

- ദർഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും - 7 - 1-2015, 3 മണി വരെ. 


Cost of tender form : 


Original - 1,000 + 5 % VAT. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 7 - 1- 2015, 
3.30 മണിക്ക്. 


സാ ധ ന ങ്ങൾ സപ്ലെചെയ്യേണ്ട സമയം - സപ്ല 
ഓർഡർ ലഭിച്ച് 15 ദിവസത്തിനകം. 


നിരക്കുകൾ സ്ഥിരമായി നിലനിൽക്കുന്നത് ഏതു തീയതി 
വരെ- - 31- 3 - 2015. 

-- ദർഘാസ് ഫോറ ങ്ങൾ വിൽക്കുകയും അവ തിരികെ 
സ്വീക രി ക്കു കയും ചെയ്യുന്ന ഉദ്യോ ഗസ്ഥന്റെ പേരും 
മേൽവിലാസവും അസിസ്റ്റന്റ് സോയിൽ കെമിസ്റ്റ്, മൊബൈൽ 
സോയിൽ ടെസ്റ്റിംഗ് ലബോറട്ടറി, മാനന്തവാടി, വയനാട്, 
പിൻ - 670 645. 


| Duplicate = 500 + 5 % VAT. 
Date and time upto which tender forms are sold 
6- 1 - 2015, 3 p . m . 

Last date and time of receipt of tender 
7-1 - 2015, 3 p . m . 

Date and time of opening of tender — 7 - 1 - 2015 , 
3. 30 p . m . 

Tender form , special condition and further detail if 
any required can be had from the office of the 
undersigned during office hours on all working days . The 
price of tender forms will be received only by cash 
remittance , Demand Drafts or Money orders. Cheques and 
Postage stamps etc . will not accepted . 


The submission of tender should be strictly in 
accordance with special condition and as per rules and 
regulation prescribed by the Government. 


ദർഘാസുകൾ അടക്കം ചെയ്ത മുദ്ര വച്ച കവറിന് 
പുറത്ത് “ 

ലബോറട്ടറി ഉപകരണങ്ങൾ നൽകു ന്ന തിനുള്ള 
ദർഘാസ് എന്ന് രേഖപ്പെടുത്തിയിരിക്കണം. നിശ്ചിത സമയം 
കഴിഞ്ഞ് ലഭിക്കുന്ന ദർഘാസുകൾ സ്വീക രിക്കു ന്ന ത ല്ല . 
നിശ്ചയിക്കപ്പെട്ട സമയത്ത് ഹാജരുള്ള ദർഘാസുകാരുടെയോ 
അവരുടെ അംഗീകൃത പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ 
ആയിരിക്കും ദർഘാസുകൾ തുറക്കുന്നത്. 

- ദർഘാസ് ഫോറത്തിന്റെ വില പണമായോ, ഡിമാന്റ് 
ഡാറ്റായോ, മണിയോർഡർ ആയോമാത്രമേ സ്വീകരിക്കുകയുള്ളു. 
( ദർഘാസ് ഫോറം തപാലിൽ ആവശ്യമുള്ളവർ തപാൽ 
ചാർജ്ജ് 100 പ്രത്യേകം അടയ്ക്കേണ്ടതാണ്.) 
- നിശ്ചിത ഫോറത്തിൽ സമർപ്പിക്കുന്ന ദർഘാസുകൾ 
ക്കൊപ്പം 100 - ന്റെ കേരള മുദ്രപത്രത്തിൽ തയ്യാറാക്കിയ 
നിശ്ചിത ഫോറത്തിലുള്ള കരാർ കൂടി സമർപ്പിച്ചിരിക്കണം. 


It is also informed by the undersigned that if incase 
a firm can submit tender for anyone item only , the same 
also be quoted . 

In case the proposed date of opening the Tender is 
a Government declared holiday, the opening will be 
postponed to the next working day at the proposed time. 


ANNEXURE 1 


Schedules of Materials 


Visible Spectrophotometer - 1 No . - Double beam 
scanning. Wave length 340 - 999 nm , band width 
5nm , Accuracy + 2nm , power 230V, 50Hz, Display 
LCD . 
Flame photometer :-1 No. — Digital: Sensitivity 
Sodium 2ppm , Potassium 1ppm , Accuracy : + 2 % of 
FSD , Sample volume- 3 mlminimum , Aspiration 
time: 15 seconds, Air supply pressure : 0 .45 kg /cm², 
Power : 230V , 50Hz, Standard accessories : 
Na, K and Ca filters , Gas and Air tube , Display 

LCD . 
3 . Shaking apparatus- 1 No . - Reciprocating with 

speed control and timer, power 230V, holding 
minimum 16 nos. of conical flask of 250 ml. 
capacity and platform size 45 cm 45 cm . 
Electronic balance- 1 No. — Microprocessor based , 
Back lit Digital display, accuracy 0 .1 mg, Maximum 
capacity 220g, Functions-self- diagnosis , internal 
calibration , Stabilisation time approximately 3 

seconds. Minimum pan size 90 mm . 
5 . Drying oven - 1 No . — Lab Model Stainless steel, 

Thermostat , 45 ltr. capacity , 1000 watts , internal 
dimension 35cm 35cm . 35 , No. of shelves- 2 . 
Table top centrifuge -1 No. — Microprocessor based 
memory digital timer and digital RPM with LCD 
indicator with head to take 16 tubes of 15ml. cap , 

220 V 50Hz. 
7 . Digital burette - 1 No. — Dispensing rate of 2500 ul 

per rotation . Display ranges from 0 .01 . ml. to 999 .9 

ml. Reservoir capacity 2 .5 litre. 
8 . Automatic bottle top dispenser - 1 No. 

Autoclavable 2. 5 - 25ml. Vol. range , Piston -Direct 

Displacing . Cylinder-Borosilicate glass. 
9 . Pocket type pH meter -2 Nos . — Replaceable sensor, 

water proof, LCD display, accuracy 0 .01 pH , 
automatic temperature compensation , auto -off , 

chemical resistant double -junction sensor. 
10 . Pocket type conductivity meter - 2 Nos . 

Replaceable sensor, water proof , LCD display, 
accuracy + 1 % full scale automatic temperature 

calibration , stainless steel sensor. 
11. Micro pipette 
(a ) Micro pipette — Variable 5 ml. ( 4 Nos.) 

Replaceable tip 
(b ) Micro pipette — 1 ml. (1 No .) Fixed Volume 

Replaceable tip . 
(c) Micro pipette — 0.5 ml. (1 No.) Fixed Volume 

Replaceable tip. 


District Soil Testing Laboratory, 
Wayanad , 
Mananthavady . 


(Sd.) 
Assistant Soil Chemist. 


